Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


= 


Reg. No. രജി. നമ്പർ 
KL/TV ( N ) /12/ 12 -14 


| T 


GOVERN 


കേ 


രള സർക്കി 
WMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


23rd October 2012 
2012 ഒക്ടോബർ 23 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 


No. 1 20 


വാല്യം 1 [ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


1st Karthika 1934 
1934 കാർത്തികം 1 


PART III 


Stores Purchase 


Ground Water Department 

ദർഘാസ് പരസ്യം 


സമയവും - 30 - 10 - 2012, 2 മണി വരെ. 


ദ ർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
30 - 10 - 2012 , ഉച്ചകഴിഞ്ഞ് 3 മണി. 


സപ്ലേ ചെയ്യുന്നതിനുള്ള കാലാവധി 30 ദിവസം. 


മറ്റു വ്യവസ്ഥകൾ 


നമ്പർ ജി. ഡബ്ലിയു . ഡി. ഐ ./928/ 2012. 2012 സെപ്റ്റംബർ 29. 

- കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂ ജ ല വ കുപ്പ് ജില്ലാ 
ഓഫീസർ, തൊടുപുഴ, ഇടുക്കി താഴെ പറയുന്ന സാധനങ്ങൾ 
സപ്ലെ ചെയ്യുന്നതിന് യഥാർത്ഥ നിർമ്മാതാക്കൾ അംഗീകൃത 
വിതരണക്കാർ എന്നിവരിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും അടങ്കൽ 
തുകയും ജി. ഡബ്ല . ഡി . ഐ . 11 /2012-13- 4/4DTH ഡിൽ 
ഹാമറും, 5 ഡിൽ ബട്ടൻ ബിറ്റുകളും തൊടുപുഴയിലുള്ള 
ഭൂജ ല വ കുപ്പ് ഇടുക്കി ജില്ലാ ഓഫീസിൽ സപ്ല 
ചെയ്യുന്നതിന് - 1,00 ,000. 

നിരതദ്രവ്യം - ക്വാട്ട് ചെയ്ത തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 
ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും 15 - 10 - 2012, 10 മണി മുതൽ. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- 30- 10 -2012, 12 മണി വരെ. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 

വകുപ്പ്, തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ 
മുകളിൽ സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 
2. ദർഘാസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
- സമയങ്ങളിൽ തൊടുപുഴയിലുള്ളഓഫീസിൽ നിന്നും 

അറിയാവുന്നതാണ്. 
3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കു ന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
4. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുക്കു 

ന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്ത 

മായിരിക്കും. 
- 5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവു ദിവസം ആകുക 

യാ ണെ ങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
മേൽപ്പറഞ്ഞ അതേ സമയത്തുതന്നെ ദർഘാസുകൾ 

തുറക്കുന്നതായിരിക്കും. 
ജില്ലാ ഓഫീസ്, 

- ( ഒപ്പ്) 
തൊടുപുഴ, ഇടുക്കി. 

ജില്ലാ ഓഫീസർ. 


